Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 / 12 - 14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERNO 


കര 


രള സർക് 
WMENT OF 


ർക്കുാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


10th January 2012 

2012 ജനുവരി 10 
20th Pousha 1933 
1933 പൌഷം 20 


വാല്യം 57 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


KOLLAM DISTRICT 


ലേലപരസ്യം 


നമ്പർ ഡി - 10692 / 2011. 


2011 ഡിസംബർ 12, 


- കൊല്ലം താ ലൂ ക്കിൽ ഇളമ്പള്ളൂർ വില്ലേജിൽ 
ബ്ലോക്ക് നമ്പർ 18 - ൽ റീസർവെ 57 / 16 - ൽപ്പെട്ട 21.50 ആർസ് 
സർക്കാർ തോട് പുറമ്പോക്ക് സ്ഥലത്ത് നിന്നും പിഴുതുവീണ 
ആഞ്ഞിലിമരം 24 - 2 - 2012 -ാം തീയതി വൈകിട്ട് 3 മണിക്ക് 
( അവധി ദിവസമായാൽ തൊട്ടടുത്ത ദിവസം) പരസ്യമായി 
ലേലം ചെയ്യു ന്ന താ ണ് . ലേല ത്തിൽ പങ്കെടു ക്കു വാൻ 
ആഗ്രഹിക്കുന്നവർ - 500 നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ 
പങ്കെടു ക്കേ ണ്ടതും, ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം 
വിളി ക്കു ന്ന യാളുടെ പേരിൽ ലേലം താൽക്കാലിക മായി 
ഉറപ്പിക്കുകയും നിരതദവ്യം കഴിച്ചുള്ള ലേ ത്തു കയും 
നിയമാനുസൃത നികുതിയും അപ്പോൾത്തന്നെ ഒടുക്കേണ്ടതും, 
ലേലം സ്ഥിരീകരിച്ചു കൊണ്ട് ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് 
ലേലം കൊണ്ടയാൾ സ്വന്തം ചെലവിൽ ലേല സാധനങ്ങൾ 
നീക്കം ചെയ്യേണ്ടതുമാണ്. സാധാരണ സർക്കാർ ലേലങ്ങളെ 
സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും 
ബാധകമായിരിക്കുന്നതാണ്. ലേലത്തെ സംബന്ധിച്ച് കൂടുതൽ 
വി വ ര ങ്ങ ൾ ഇള മ്പ ള്ളൂർ വില്ലേജാഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

(ഒപ്പ്) 
കൊല്ലം. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


